Government of Kerala 
കേരള സർക്കാർ 

2012 


Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


GOVERN 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


കേ 


+ 


- 2ള സർക് 
WMENT OF 


കാർ. 


, 


: 


KERALA 


= 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 
വാല്യം 1 ) 


- No. 


4th December 2012 

2012 ഡിസംബർ 4 
13th Agrahayana 1934 
1934 അഗ്രഹായനം 13 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Irrigation Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി -1/99 ( വാല്യം 


3). 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 2, 250 + വാറ്റ്. 

ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും - 7 -12 -2012 , 4 മണിവരെ. 


2012 നവംബർ 26. 


ദർഘാസ് പ്രമാണം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 11- 12- 2012, 4 മണിവരെ. 


- ദർഘാസ് പ്രമാണം തുറക്കുന്ന തീയതിയും സമയവും 
11 - 12 - 2012, 4. 30 മണി. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഉൾനാടൻ ജലഗതാഗത ഡിവിഷൻ, കൊല്ലം താഴെ പറയുന്ന 
മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 11 - 12 - 2012 

വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റർ ചെയ്ത തപാലിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴിയോ നേരിട്ടോ സമർപ്പി 
ക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസങ്ങൾക്ക് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ദർഘാ സു കൾ സ്വീകരിക്കുന്ന ദിവസം അവധി യാ യാൽ 
അ തിന്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 4 മണിവരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


ടെണ്ടർ നമ്പരും പവ്യ ത്തിയുടെ പേരും അടങ്കൽ 
തുകയും- 8/ ഇഇ / 2012 - 13 - ടൂറിസം ഡിപ്പാർട്ട്മെന്റിനുവേണ്ടി 
അഷ്ടമുടി കായലിലേക്ക് ക്രൂയിസ് സർക്യൂട്ടിന്റെ വികസനവും, 
കെ . എസ്. ആർ. റ്റി. സി . ബസ്റ്റാന്റിന്റെ അടുത്ത്ടൂറിസ്റ്റ് 
സെന്റർ നിർമ്മാ ണ വും പണി പൂർത്തീ ക രി ക്കലും - 
15 , 00,000 


കരാറുകാരുടെ യോഗ്യത - " സി യും അതിലുപരിയും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും ദർഘാസ് 
വിതരണം ചെയ്യുന്ന അവസാന ദിവസം വൈകിട്ട് 4 മണിവരെ 
നിശ്ചിത വിലയും വിൽപ്പന നികുതിയും ഒടുക്കി രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകളുടെ കൂടെ 100 (നൂറ്) - ന്റെ മുദ്രപത്രത്തിൽ 
നിർദ്ദിഷ്ട ഫോറത്തിൽ ഒരു പ്രാഥമിക കരാർ സമർപ്പിക്കേണ്ടതാണ്. 
തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന ദർഘാസി 
നോടൊപ്പം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറിൽ 
നിന്നും വാങ്ങിയ യോഗ്യതാ സർട്ടിഫിക്കറ്റും അസിസ്റ്റന്റ് 
രജിസ്ട്രാർ കൗണ്ടർസൈൻ ചെയ്ത ടി തൊഴിലാളി സഹകരണ 
സംഘ ത്തിന്റെ കൈവശമുള്ള എല്ലാ വർക്കു ക ളു ടെയും 


നിരതദ്രവ്യം - 


37, 500. 


4th DEC. 2012 ) 


IRRIGATION DEPARTMENT 


252 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 


2 / ഇ / എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 - 
അഷ്ടമിചിറ ലിഫ്റ്റ് ഇറിഗേഷൻ 
സ്കീമിന്റെ ചെമ്പാലൂർ പമ്പ് ഹൗസിൽ 
100 എച്ച്. പി .യുടെ ഒരു പമ്പ് കൂടി 
വാങ്ങി സ്ഥാപിക്കലും അതിന്റെ 
വൈദ്യുതീകരണവും സെക്ഷൻ പൈപ്പും 
ഡെലിവറി പൈപ്പും സ്ഥാപിക്കലും 
സെക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും 
സ്ഥാപിക്കൽ - 4,70 ,000 


11 ,750 


വിശദവിവരങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 
1959 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിന്റെ 8 (3) വകുപ്പ് അനുസരിച്ച് പ്രസ്തുത പ്രവർത്തി 
യുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകു വാൻ ബാദ്ധ്യസ്ഥനാണ്. 
ദർഘാസ് പ്രമാണങ്ങൾക്ക് അടച്ച തുക യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. നിരതദ്രവ്യം കൊല്ലം ഉൾനാടൻ 
ജലഗതാഗത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 
മാറ്റി എടുക്കത്തക്ക രീതിയിൽ വാങ്ങേണ്ടതും പ്രവൃത്തിയുടെ 
പേര് എഴുതേണ്ടതും ദർഘാ സിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതുമാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ദർഘാസ് 
ദിവസം വൈകുന്നേരം 4 ( നാല്) മണിവരെ രജിസ്റ്റർ ചെയ്ത 
തപാലിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 
4. 30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരാകുന്ന കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്.ഏതെങ്കിലും 
കാരണവശാൽ അന്നേദിവസം അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത 
പ്രവർത്തി ദിവസം ദർഘാസുകൾ സ്വീ ക രി ക്കു ന്നതും 
അന്നേദിവസം 4.30- ന് തുറക്കുന്നതുമാണ്. 

ഇന്ദിരാ വികാസ് പതം നിര ത ദ വ്യ മായി സ്വീകരി 
ക്കുന്നതല്ല . ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകുപ്പി 
ലേയും ദർഘാസുകളെ സംബന്ധിക്കുന്ന നാളിതുവരെയുള്ള 
മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


3/ ഇഇ/ എം . ഐ ./തൃശ്ശൂർ 2012 - 13 - 
ടി 100 എച്ച്. പി.യുടെ പമ്പ് (പമ്പ് 
മാത്രം) വാങ്ങി സ്ഥാപിക്കൽ (ചെമ്പാലൂർ 
പമ്പ് ഹൗസിൽ സ്ഥാപിച്ചശേഷം ട്രയൽ 
പമ്പിംഗ് ഉൾപ്പെടെ) - 4,80,112 


12 ,050 


3 


4 / ഇഇ / എം . എ ./തൃശ്ശൂർ/ 2 0 12 - 13 - 
ടി വൈദ്യുതീകരണം - 4,84,250 


12 , 150 


- ദർഘാസ് ഫോറത്തിന്റെ വില - 1,000 + 5 % വാറ്റ്. 

ദർഘാസ് പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും - 4- 12 -2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 


- പൂരിപ്പിച്ച ദർഘാസ് പമാ ണ ങ്ങ ൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും 10 - 12 - 2012 ഉച്ചതിരിഞ്ഞ് 
3 മണിവരെ. 


ഉൾനാടൻ ജലഗതാഗത വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ആശ്രാമം, 
കൊല്ലം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 10 - 12- 2012 
ഉച്ചതിരിഞ്ഞ് 3.30 മണി. 


ലഘു ദർഘാസ് പരസ്യം 


- കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത - കമനമ്പർ 1 - ന് 
" ഡി ക്ലാസും അതിന് മുകളിലും, ക്രമനമ്പർ 2- ന് സിവിൽ 
" ഡി ക്ലാസും അതിന് മുക ളിലും , കമ ന മ്പർ 3 - ന് 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം " എ ക്ലാസ്. 

- പ്രവർത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 - നും 
3- നും 20 ദിവസം, ക്രമനമ്പർ 2 - ന് 2 മാസം. 
- പവ്യ ത്തി യു മായി ബന്ധ പ്പെട്ട ഡി വി ഷൻ 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 


നമ്പർ ഡി2- ജനറൽ 2004. 

- 2012 നവംബർ 22. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ചെറുകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ തപാലിൽ സ്പീഡ് പോസ്റ്റായി മാത്രം ക്ഷണിച്ചു 
കൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ 
വകുപ്പ് ഉത്തരവാദിയാകുന്നതല്ല. ടി ദർഘാസുകൾ താഴെ 
പറയുന്ന ദിവസം 3 മണി വരെ സ്വീകരിക്കുകയും അന്നേദിവസം 
3 .30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ തൽസമയം 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായിരുന്നാൽ 
അതിനടുത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാസുകൾ പരിഗണി 
ക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന 
തീയതി മുതൽ 4 മാസം ആയിരിക്കും. 


- ദർഘാസിനോടൊപ്പം യഥാർത്ഥ നിർമ്മാതാവിൽനിന്നും 
വാങ്ങുന്ന പമ്പിന്റെ ഇനം, നിർമ്മിതി എഫിഷൻസി, NPSHR, 
പെർഫോർമൻസ് കർവ്, NPSHR അടക്കമുള്ള എല്ലാ കർവു 
കളും ഫാമിലി കർവ് എന്നിവയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
പെർഫോമൻസ് കർവിനോടൊപ്പം ഡ്യൂട്ടി പോയിന്റിലുള്ള 
NPSHR - ഉം രേഖപ്പെടുത്തേണ്ടതാണ്. പമ്പ്സപ്ലെചെയ്യുമ്പോൾ 
യഥാർത്ഥ നിർമ്മാതാവിൽനിന്നും ഉള്ള ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് 
( ബാധകമെങ്കിൽ) കൂടി ഹാജരാക്കേണ്ടതാണ്. 


- ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പ്രമാ ണങ്ങൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
100 (നൂറ്)- ന്റെ മുദ്രപ്പത്രത്തിൽ ആവശ്യമായ വിവരങ്ങൾ 


4th DEC. 2012 ] 


IRRIGATION DEPARTMENT 


253 


രേഖ പ്പെ ടു ത്തിയ പ്രാഥമിക ഉട മ്പടി ഒപ്പിട്ട് അടക്കം 

കരാറുകാരന്റെ യോഗ്യത " ഡി ക്ലാസ്സോ അതിനു മുകളിലോ. 
ചെയ്യേ ണ്ട താ ണ് . നിര ത ദ വ്യം എക് സി ക്യുട്ടീവ് 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 1 മാസം. 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറ ത്ത ക്ക വിധത്തിൽ - ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും അസിസ്റ്റന്റ് 
അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. ശരിയായ എക്സിക്യൂട്ടീവ് എഞ്ചി നീ യറുടെ ഓഫീസിൽ നിന്നും 
വിധത്തിലുള്ള പ്രാഥമിക ഉടമ്പടി യഥാക്രമം പൂരിപ്പിച്ച് അടക്കം 11- 12 - 2012 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
ചെയ്തിട്ടി ല്ലാ ത്ത തും ആ വ ശ്യ മാ യ നിരതദ വ്യം ഫോറത്തിന്റെ വില മണിഓർഡറായോ രൊക്കം പണമായോ 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
1991- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 

ഫോറത്തിനുവേണ്ടി അടയ്ക്കുന്നതുക യാതൊരു കാരണ 
നിയമത്തിലെ (2 ) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 

- വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . പവർ ത്തികളുടെ 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 

- ദർഘാസുകൾ 14- 12- 2012 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ മാത്രമേ 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിഫണ്ടിലേക്ക് 

സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

ദിവസം ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് സന്നിഹിതരായിട്ടുള്ള 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
- കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകുപ്പിലെ 

എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 

ദർഘാസുകൾ തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

ഏതെങ്കിലും ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണ 
ജി . ഒ. ( എം .എസ്.) നമ്പർ 135 / 97/ കോ - ഓപ്പ്. തീയതി ങ്കിൽ അതിനു തൊട്ട് പിന്നീടുള്ള പ്രവൃത്തി ദിവസം ടി 
13 - 11 - 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 

സമയത്ത് ടി ദർഘാസുകൾ നട ത്തു ന്ന താണ്. ദർഘാസ് 
ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 

| പ്രമാണത്തിന്റെ ഏകദേശ വിലയാണ് മുകളിൽ കൊടുത്തിരിക്കു 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 

ന്ന ത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ യഥാർത്ഥ വില എത 
- കരാറു കാർ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള അഡസ്സ് യെന്ന്ഓഫീസിൽ അന്വേഷിക്കേണ്ടതും ആയത് ദർഘാസ് 
രേഖപ്പെടുത്തേണ്ടതാണ്. 

പ്രമാണത്തിനായി ഒടുക്കേണ്ടതുമാണ്. 
എക്സിക്യൂട്ടീവ് 

- ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കരാറുകാർ 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ) അവരുടെ 
ചെറുകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഹാജരാക്കേ 
തൃശ്ശൂർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ണ്ട താണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ അവർ 
ഏറ്റെടുക്കുന്ന പണികളുടെആകെ അടങ്കൽ തുകയുടെ 

സർട്ടിഫിക്കറ്റ് അതാത് രജിസ്ട്രാറിൽ നിന്നും വാങ്ങി ദർഘാസ് 
പുനർ ദർഘാസ് പരസ്യം 

ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നമ്പർ ഡി1 - 314/ 2012 . 

2012 നവംബർ 19. - ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്ക് മാത്രം 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ചെറുകിട 

ലഭിക്കുന്നതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 

നിര തദവ്യം പണ മായി സ്വീകരിക്കു ന്നതല്ല. അസിസ്റ്റന്റ് 
കൊയിലാണ്ടി താഴെ ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയതും 
നിർദ്ദിഷ്ട യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 

ആവ ശ്യ മായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട തു മായ നിര തദവ്യം 
മൽസരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് 

ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട താ ണ് . കരാറുകാർ 
പുറത്ത് ആലേഖനം ചെയ്തിട്ടുള്ളതുമായ കവറുകളിൽ 

ദർഘാസിനോടൊപ്പം 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. ദർഘാസുകൾ രജി ട്രേഡ് മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പിക്കേണ്ടതാണ്. 
തപാൽ, സ്പീഡ് പോസ്റ്റ്എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളു. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും നേരിട്ട് സമർപ്പി 
കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ആയ ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . തപാ ൽ 

1987 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമ 
തകരാറുമൂലമോ മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് 

നിയമത്തിലെ 8 ( 2 ) വകുപ്പ് അനു സ രിച്ച് മേൽപ്പ ണികൾ 
യാതൊരു വിധ ഉത്തര വാ ദി ത്വവും ഏറ്റെടു ക്കു ന്ന തില്ല . 
ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന അവസാന 

ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ രൊക്കം ചെലവിന്റെ ഒരു 
തീയതി മുതൽ 4 മാസം ആയിരിക്കും. 

ശതമാനം കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 

ബില്ലിൽ നിന്നും നൽകേ ണ്ട താ ണ് . കേരള ജല സേചന 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അട ങ്കൽ വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
തു കയും - 11 / 2012 - 13 - വട കര താലൂക്കിലെ ഏറാ മല ചട്ടങ്ങളും നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരി 
പഞ്ചായത്തിലെ കരിങ്ങാലിമുക്ക്തുരുത്തിത്തോട് എസ്. ഡബ്ല . ഇ . ക്കുന്നതാണ്. 
വിസിബി. -യുടെ വാർഷിക അറ്റകുറ്റപണികൾ 2012 - 13 
41, 633 . 

അസി. എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
നിരതദ്രവ്യം - 1,050. 

കാര്യാലയം, ചെറുകിട ജലസേചന - ( ഒപ്പ്) 
വിഭാഗം, കൊയിലാണ്ടി, 

അസിസ്റ്റന്റ് 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 300 + വാറ്റ്. 

കോഴിക്കോട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


